Kerala Gazette No. 7 dated 12th February 2008 . 
PART III 

PUBLIC WORKS DEPARTMENT 


ദർഘാസ് പരസ്യം 


7 , 500 


[ 4/ എ . ഇ . ഇ ./2007 -08) 
നമ്പർ ഡി. ബി1/ 01. 

2008 ജനുവരി 23. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ബിൽഡിംഗ് സബ് ഡിവിഷൻ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (ഗാന്ധിനഗർ 

പെഷ്യൽ) താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് " ഡി യോ 
അതിൽ ഉയർന്ന ക്ലാസുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ 
ആയ അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ ക്രമനമ്പർ 
1 മുതൽ 23 വരെ 20 - 2 - 2008 - നും 24 മുതൽ 45 വരെയുള്ളവ 
21- 8- 2008 - നും വൈകിട്ട് 4 മണിവരെ സ്വീകരിക്കുന്നതാണ്. 


2 , 500 


13 114 /എഇഇ/ 2007 - 08 - സി -2 ബ്ലോക്കിലെ സെക്കന്റ് 

ഫ്ളോറിലെയും തേർഡ് ഫ്ളോറിലേയും വരാന്ത 
അടച്ചു കെട്ടുക - രൂപ 3,00,000 
- 115 /എഇഇ/ 2007 -08 - വിറകു സൂക്ഷിക്കുന്നതിനും 
തുണി ഉണക്കുന്നതിനുമായി ഒരു ഷെഡ് 

നിർമ്മിക്കുക - രൂപ 1,00,000 
- 116/ എഇഇ / 2007 - 08 - സി - 2 ബ്ലോക്കിലെ വാട്ടർ 
സപ്ത ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ - 

രൂപ് 1,00,000 
- 117 /എഇഇ / 2007 -08 - 16 -ാം വാർഡിൽ അലൂമിനിയം 

ഗിൽ സ്ഥാപിക്കൽ - രൂപ 1,00,000 
- 118 / എൻ ഇ / 2007 - 08 - 24 -ാം വാർഡിന്റെ 
നവീകരണം - രൂപ 3,00,000 


2 , 500 


2 ,500 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും ഉദ്ദേശഅടങ്കൽ തുകയും 

രൂപ് 
( 1) ( 2 ) 

(3 ) 


7 ,500 


മെഡിക്കൽ കോളേജ്, കോട്ടയം- പ്രത്യേക അറ്റകുറ്റപ്പണികൾ 


7 ,500 


7 ,500 


119/ എഇഇ / 2007 - 08 - 15 -ാം വാർഡിൽ ഐ . സി. 
യൂണിറ്റിന് നഴ്സസ്റൂമും പി. ജീ . സ് റൂമും 

നിർമ്മിക്കുക - രൂപ 3,00,000 
19 120/ 

എഇ/2007 -08 - ഡന്റൽ കോളേജ് കോട്ടയം - 
ഡന്റൽ കോളേജ് കോമ്പൗണ്ടിന്റെ വടക്കുകിഴക്കു 
ഭാഗത്തെ അതിരിന് റീട്ടെയിനിംഗ് വാളും മതിലും 
നിർമ്മിക്കുക - രൂപ 3,00 ,000 
121/ എഇഇ / 2007 - 08 - മെഡിക്കൽ കോളേജ്, 
കോട്ടയം - സി ബ്ലോക്കിലെ മൈക്രോ ബയോളജി 
ഡിപ്പാർട്ടുമെന്റിലെ അറ്റകുറ്റപ്പണികൾ 
രൂപ 92,000 


7 ,500 


1 102/എഇഇ/ 2007 - 08 - ഒ. പി. ബ്ലോക്കിലെ ന്യൂറോ 

നെഫാ ഒ . പി . യുടെയും ബയോകെമിസ്ട്രി 
ലാബിന്റെയും നവീകരണം - രൂപ 3,00,000 
103/എഇഇ / 2007- 08 - ഒ. പി. ബ്ലോക്കിലെ എ .ആർ. ടി. 

യൂണിറ്റ് നവീകരണം- രൂപ 3,00,000 
3 104/എഇഇ /2007-08 -- ഒ. പി. ബ്ലോക്കിലെ സെറോളജി 

ലാബ് നവീകരണം- രൂപ 3,00,000 
4 105/എഇഇ/ 2007-08 - യു . ജി . ഹോസ്റ്റൽ നമ്പർ 

2 - ന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾ -- 
രൂപ് 3,00,000 


7 ,500 


20 


7 ,500 


2, 300 


7 ,500 


2 ,500 


5 106 /എഇ/2007 -08 - ഇ ടൈപ്പ് ക്വാർട്ടേഴ്സുകളുടെ 

(1 - 8) അടുക്കള, കുളിമുറി നവീകരണം - 
രൂപ 3,00 ,000 


- 122/ എഇഇ / 2007 - 08 - ഐസിഎച്ചിലെ വാർഡുക 
ളിലെ ഇടനാ ഴി കൾ വേർ തി രി ക്കുക 

രൂപ് 1,00,000 
22 123/ എഇഇ / 2007 - 08 - ഐസിഎച്ച് ക്വാർട്ടേഴ്സി 

ലേക്കുള്ള റോഡിന് ചിപ്പിംഗ് കാർപ്പറ്റ് ഇടുക - 
രൂപ് 3, 00, 000 


7 , 500 


6 


- 107 /എഇഇ / 2007-08 - എഫ്-6 കാർട്ടറിന്റെ ചോർച്ച 
മാറ്റുക - രൂപ 75,000 


7 , 500 


1, 900 


7 ,500 


2 ,500 


7 108 / എഇഇ / 2007- 08 -- ഇ - 9 ക്വാർട്ടറിന് കോൺക്രീറ്റ് 

മേൽക്കൂര നിർമ്മാണം - രൂപ 3,00,000 
109 / എഇഇ/ 2007 - 08 - ടൈപ്പ്- 3 ക്വാർട്ടേഴ്സ് 
5, 29,30, 31 + 32 ഇവയുടെ നവീകരണം 
രൂപ 3,00 ,000 


23 124/ എഇഇ / 2007 - 08 - ഐസിഎച്ച് ഹോസ്പിറ്റ 

ലിന്റേയും ക്വാർട്ടേഴ്സുകളുടെയും സെപ്റ്റിക് 

ടാങ്കുകൾ വൃത്തിയാക്കുക - രൂപ 1,00,000 
24 125 / എഇഇ / 2007 - 08 - ആഡിറ്റോറിയം- കം 

എക്സാമിനേഷൻ ഹാളിന്റെ വാർഷിക അറ്റകുറ്റ 
പണികൾ ( 2008 -09 ) - രൂപ 75,000 


7 ,500 


1, 900 


9 110 / എഇഇ / 2007 - 08 - ബി - 10 + ബി11 ക്വാർട്ടറു 

കളുടെ നവീകരണം - രൂപ 3,00,000 


7 , 500 


- 126/ എഇഇ / 2007 - 08 - ഫാർമസി കെട്ടിടത്തിന്റെ 

വാർഷിക അറ്റകുറ്റപ്പണികൾ ( 2008 - 09 ) 
രൂപ 1, 33, 000 


3 ,350 


10 111 / എഇഇ/ 2007 - 08 - ഡി1- ഡി4 ക്വാർട്ടേഴ്സു 

കളുടെ മതിൽ നിർമ്മാണം - രൂപ 3, 00,000 


7 ,500 


11 112 / എഇഇ / 2007 -08 - സി13 - ഡിട ക്വാർട്ടറുകളുടെ 

ന വീ ക ര ണവും മതിൽ നിർമ്മാണവും 
രൂപ 2,80,000 


26 127 / എഇഇ / 2007 - 08 - നഴ്സിംഗ് കോളേജിന്റെ 

വാർഷിക അറ്റകുറ്റപ്പണികൾ (2008 - 09 ) 
രൂപ 85, 500 


2 , 150 


| 7,000 


27 


12 


113/ എഇഇ / 2007 - 08 - പി . ഡബ്ലു . ഡി . സബ് 
ഡിവിഷൻ, സെക്ഷൻ ഓഫീസുകളുടെ 

പ്രത്യേക അറ്റകുറ്റപ്പണികൾ - രൂപ 3,00,000 
Gaz. No. 7/2008 /DTP (PWD) 


- 128 / എഇഇ / 2007 - 08 - പി . ഡബ്ലിയു . ഡി . സബ് 
ഡിവിഷൻ ഓഫീസ്, സെക്ഷൻ ഓഫീസ്, 
സ്റ്റോർ - വാർഷിക അറ്റകുറ്റപ്പണികൾ (2008-09 ) - 
രൂപ് 50, 000 


7 , 500 


1,250 


3,550 


29 


3 ,650 


ദർഘാസ് പമാണത്തിന്റെ വില - കമനമ്പർ 27 , 30 
എന്നിവയ്ക്ക് രൂപ 150 + വി . നി.. മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി . നി . 

നിർമ്മാണ കാലാവധി കമനമ്പർ 14 - ന് 412 മാസം, 
ക്രമനമ്പർ 6, 15, 16 , 20, 21, 23, 24 , 25, 26, 27, 28 ഇവയ്ക്ക് 
11/2 മാസം, കമ ന മ്പർ 29 മുതൽ 30 വരെയും 39 , 40 
ഇവയ്ക്കും 2 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

ദർഘാ സു കൾ അന്നേ ദിവസം 4 .30 - ന് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. മറ്റു വ്യവസ്ഥകളെല്ലാം പൊതുമരാമത്തു 
വകുപ്പിൽ നിലവിലുള്ളപോലെ ബാധകമായിരിക്കും. ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. നിരതദ്രവ്യം 
അസി സ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യ റുടെ പേരിൽ 
രേഖപ്പെടുത്തി ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ദർഘാസിന്റെ 
കൂടെ പൂരിപ്പിച്ച ഒരു പ്രാഥമിക എഗ്രിമെന്റ് അടക്കം ചെയ്യണം. 
ഇന്ദിരാവികാസ് പതം നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ് ദിവസം അവധിയായാൽ അടുത്ത പ്രവർത്തി ദിവസം 
ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 


700 


31 


1, 400 


2 ,350 


4, 650 


34 


1, 900 


പെഷ്യൽ ബിൽഡിംഗ്സ് 
സബ് ഡിവിഷൻ, 
ഗാന്ധി നഗർ, കോട്ടയം. 


(ഒപ്പ്) 

അസിസ്റ്റന്റ് 
- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


3 , 150 


ദർഘാസ് പരസ്യം 


( 1 ) 

( 2 ) 
28 129 / എഇഇ / 2007 - 08 - അഡ്മിനിസ്ട്രേറ്റീവ് 

ബ്ലോക്കിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾ 
| ( 2008 - 09 ) - രൂപ 1,42,000 
130 / എഇഇ/ 2007 - 08 - ലാൻടി ബിൽഡിംഗ് 
വാർഷിക അറ്റകുറ്റപ്പണികൾ ( 2008 - 09 ) 

രൂപ 1, 46, 000 
30 131 /എഇഇ/ 2007 - 08 - പി.ഡബ്ലിയു . ഡി. ബിൽഡിംഗ് 

ജനറേറ്റർ ഷെഡ് വാർഷിക അറ്റകുറ്റപ്പണികൾ 
( 2008 - 09 ) - രൂപ 28,000 
132 / എഇഇ/ 2007 - 08 - മോർച്ചറി കെട്ടിടത്തിന്റെ 
വാർഷിക അറ്റകുറ്റപ്പണികൾ ( 2008 - 09 ) - 

രൂപ 55 ,000 
32 133/ എഇഇ / 2007 - 08 - അടുക്കള ബ്ലോക്കിന്റെ 

വാർഷിക അറ്റകുറ്റപ്പണികൾ (2008 -09 ) 

രൂപ് 94 ,000 
33 134/എഇ /2007 -08 - ഫോറൻസിക് മെഡിസിൻ 

കെട്ടിടത്തിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾ 
(2008 - 09 ) - രൂപ 1,85,000 
135 / എഇഇ/2007 - 08 - ഏറ്റുമാനൂർ പി. എച്ച്. സി . 
യുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ (2008-09) - 

രൂപ 75,000 
35 136 /എഇ/2007 -08 - ഡന്റൽ കോളേജ് കോട്ടയം 

വാർഷിക അറ്റകുറ്റപ്പണികൾ ( 2008 - 09 ) - 
രൂപ് 1, 25, 000 

- പ്രത്യേക അറ്റകുറ്റപപ്പണികൾ 
36 137 / എഇഇ/ 2007 - 08 - ബ്ലഡ് ബാങ്കിന്റെയും 

ഇടനാഴിയുടെയും ലാബിന്റെയും അറ്റകുറ്റ 

പണികൾ (2008- 09 ) - രൂപ 3,00,000 
37 138 / എഇഇ/ 2007 - 08 - ഫോറൻസിക് ഡിപ്പാർട്ടു 

മെന്റിലെ പുനരുദ്ധാരണം- രൂപ് 3, 00,000 
38 139 /എഇഇ / 2007- 08 - എ , ബി , സി ബ്ലോക്കിലെ 

വാട്ടർ ലൈൻ മാറ്റി പിവിസി പൈപ്പ് ഇടുക - 
രൂപ 3,00 ,000 
140/ എഇഇ / 2007 - 08 - ഐസിഎച്ചിലെ ബയോ 

കെമിക്കൽ വേസ്റ്റ് നിർമ്മാർജനം ചെയ്യുന്നതിനുള്ള 
കുഴിയുടെ നിർമ്മാണം - രൂപ 1,35,000 
141/എഇഇ / 2007 - 08 - ഒ . പി . രജിസ്ട്രേഷൻ 
ബിൽഡിംഗിൽ കൗണ്ടറിന്റെ നിർമ്മാണം - 

രൂപ 1, 50, 000 
41 142 / എഇഇ / 2007 - 08 - എ , ബി , സി ബ്ലോക്കിലെ 

ലോബിയുടെ നവീകരണം രൂപ 3,00, 000 
42 43 / 

എഇ/2007- 08 വാർഷിക അറ്റകുറ്റപ്പണികൾ 
യു . ജി . ഹോസ്റ്റൽ നമ്പർ 1 - ന്റെ വാർഷിക 

അറ്റകുറ്റപ്പണികൾ രൂപ 3,00,000 
43 144/ എഇഇ/ 2007 - 08-ാമെഡിക്കൽ കോളേജ്, 

കോട്ടയം- എ , ബി, സി ബ്ലോക്കിന്റെ മുൻഭാഗത്തെ 
പാർക്കിംഗ് ഏരിയായുടെ പുനരുദ്ധാരണം 

പാർട്ട്-I - രൂപ 3, 00,000 
44 145/ എഇഇ/ 2007 - 08 ടി പാർട്ട്- II - രൂപ 3,00 ,000 
45 146/ എഇഇ / 2007 - 08 - ടി കാത് ലാബിന്റെമുൻ 

ഭാഗത്തെ പാർക്കിംഗ് ഏരിയായുടെ പുനരു 
ദ്ധാരണം - രൂപ 3,00,000 


7 ,500 


നമ്പർ ഡി . ബി . റ്റി .എൻ.- 1/ 2007 - 08 / (14). 2008 ഫെബ്രുവരി 1. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി എക് സി ക്യൂ ട്ടീവ് 
എഞ്ചിനീയർ, നിരത്തു വിഭാഗം, ഇടുക്കി താഴെ പറയുന്ന 
പണികൾക്ക് ദർഘാസുകൾ 2008 ഫെബ്രുവരി 26, 27 തീയതി 
കളിൽ വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


7 ,500 


- രൂപ 


7 ,500 


20 


3 ,400 


10 


3, 750 


7 ,500 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ 

പേരും അടങ്കൽ തുകയും 
(1) 

( 2 ) 
1 269 / ഇഇ/ 2007 - 08 - പുതിയൽപാറ - രാജാക്കാട് 

റോഡിൽ കി . മീ . 3 / 200 മുതൽ 3 /800 വരെ 
കൊടും വളവു നിവർത്തലും താങ്ങുഭിത്തി 
നിർമ്മാണവും- രൂപ 4,50, 000 

11,250 
2 270 / ഇഇ / 2007 - 08 - അടിമാലി - ചിത്തിരപുരം 

റോഡിൽ കി . മീ . 9 / 500 മുതൽ 11 / 000 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പെറ്റ് 
ചെയ്യുക - രൂപ 12,60,000 

31,500 
- 271/ ഇഇ/ 2007 - 08 - ടി കി . മീ . 3/ 500 മുതൽ 
8 / 000 വരെ 20 മി . മീ . ഘനത്തിൽ ബിറ്റ് 

ചിപ്പിംഗ് കാർപ്പെറ്റ് ചെയ്യുക - രൂപ 5,40,000 13 ,500 
- 272/ 2 / 2007 - 08 - ടി കി . മീ. 8 /500 മുതൽ 

10/ 000 വരെ റെയ്ഡ് ബേം നീക്കം ചെയ്യൽ - 
രൂപ 3,60, 000 

9 , 000 
- 273 / ഇള/ 2007 - 08 - നോർത്തേൺ ഔട്ട്ലെറ്റ് 

റോഡിൽ കി. മീ . 10 / 000 മുതൽ 15 /000 വരെയും 
30 / 500 മുതൽ 32/ 500 വരെ ബിറ്റ് ചിപ്പിംഗ് 
കാർപ്പെറ്റ് ചെയ്യുക - രൂപ 5, 40,000 

13 , 500 


7 ,500 


7 , 500 


7, 500 


ooo വിപിംഗ് 


500 


7 , 500 


( 1) 


( 3 ) 


18 


6 274/ ഇഇ / 2007 - 08 - നോർത്തേൺ ഔട്ട്ലെറ്റ് 

റോഡിൽ കി. മീ . 7 / 800 - ൽ രാജമല ജംഗ്ഷൻ 
പുനരുദ്ധാരണം - രൂപ 4, 00,000 


| 286/ ഇഇ / 2007 - 08 - ഇടുക്കി- നേ ര്യമം ഗലം 

റോഡിൽ കി. മീ . 36 /800 മുതൽ 38 / 400 
വരെ 20 മി. മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക -രൂപ് 13,50,000 


10 ,000 


33,750 


7 275 / ഇഇ/ 2007 - 08 - നോർത്തേൺ ഔട്ട്ലെറ്റ് 

റോഡിൽ കി . മീ. 37 /000 മുതൽ 39 / 000 വരെ 
ബിറ്റ് ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യൽ 
രൂപ 4, 00 , 000 


19 287 / ഇഇ / 2007 - 08 - ഇടുക്കി- നേര്യമം ഗലം 

റോഡിൽ കി. മീ . 38/ 400 മുതൽ 40/ 000 
വരെ 20 മി. മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് 
ചെയ്യുക -രൂപ 13, 50,000 


10 ,000 


33 ,750 


- സാധാരണ അറ്റകുറ്റപ്പണികൾ 2007 - 08 


8 276 / / 2007-08 - ചീനികുഴി പാറമട റോഡിൽ 

1/ 500 മുതൽ 3/000 വരെ20 മി. മീ. ഘനത്തിൽ 
ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യൽ (മൂവാറ്റുപുഴ- തേനി 
സംസ്ഥാന രാജ പാ ത യുടെ ഭാഗം) - 
രൂപ 10 ,00,000 


25,000 


29 ,250 


9 277/ ഇഇ / 2007 - 08 - കല്ലാർകുട്ടി പനംകുട്ടി 

റോഡിൽ കി . മീ . 2/ 000 മുതൽ 3/ 000 വരെ 
പുനരുദ്ധാരണം - രൂപ 12, 60,000 


20 288/ ഇഇ / 2007 - 08 - കുമളി- ആലടി റോഡിൽ 

കി . മീ . 0/ 000 മുതൽ 1/ 500 വരെ 20 മി. മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - 

രൂപ് 11,70,000 
21 289 / ഇഇ/ 2007 - 08 - 13 / 4 കെ . ഡി. റോഡിൽ 

കി. മീ . 5 /500 മുതൽ 5 /850 വരെ വീതി കൂട്ടലും 
കോൺ കീറ്റ് ഓട നിർമ്മാ ണ വും 
രൂപ 9,00,000 


31, 500 


22 ,500 


22 


290/ ഇഇ / 2007 - 08 - കല്ലാർകുട്ടി കമ്പിളികണ്ടം 
റോഡിൽ കി. മീ . 4/ 800 മുതൽ 5/100 വരെ 
കലുങ്കിന്റെയും കോൺക്രീറ്റ് ഓടയുടെയും 
നിർമ്മാ ണം - രൂപ 13,50 ,000 


20, 250 


33 , 750 


10 278 / ഇഇ/ 2007 - 08 - തൊടുപുഴ ഉടുംബത്തൂർ 

റോഡിൽ കി. മീ . 0/420 മുതൽ 0/ 560 വരെയും 
0 / 850 മുതൽ 1/ 080 വരെയും, 4 / 000 മുതൽ 
4/ 300 വരെയും 20 മി. മീ. ഘനത്തിൽ 

ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - രൂപ 8, 10 ,000 
11 279/ ഇe/ 2007 - 08 - മൂപ്പിൽക്കടവ് പാലത്തിന്റെ 

അ പാച്ചിലും ബൈപ്പാസ് റോഡ് 
ജംഗ് ഷ നിലും 20 മി . മീ . ഘനത്തിൽ 

ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - രൂപ 7,20,000 
12 280 / ഇഇ/ 2007 -08 - ആലപ്പുഴ മധുര സംസ്ഥാന 

രാജപാതയിൽ ചെറുതോട്ടിൻകര പാലം 
മുതൽ കോട്ട റോഡുവരെ 20 മി. മീ . 
ഘത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക 
രൂപ 4,50, 000 


23 291/ ഇഇ / 2007 - 08 - കമ്പിളികണ്ടംമുനിയറ 

റോഡിൽ കി. മീ . 0/ 000 മുതൽ 1/100 വരെ 
കാരിയേജ് വേ വീതികൂട്ടലും 20 മി . മീ . 
ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക 
രൂപ് 13 ,50, 000 


18 ,000 


33,750 


11, 250 


13 


281/ 2 / 2007 - 08 - ആശാരിക്കവല മന്നാക്കുടി 
റോഡിൽ കി . മീ . 0 / 000 മുതൽ 5 / 400 വരെ 
തകർന്ന ഉപ രി ത ല ത്തിൽ അത്യാവശ്യ 
അറ്റകുറ്റപ്പണികൾ - രൂപ 10 , 80 ,000 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 3 മുതൽ 7 
വരെയും 12 - നും രൂപ 400 + വി. നി., മറ്റുള്ളവയ്ക്ക് രൂപ 
700 + വി. നി . 

- ദർഘാസ് സ്വീകരിക്കുന്ന തീയതി- - ക്രമനമ്പർ 1 മുതൽ 12 
വരെ 26- 2- 2008, മറ്റുള്ളവയ്ക്ക് 27 -2 -2008. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 
- കരാ റു കാർക്ക് വേണ്ട യോഗ്യത - എ , ബി , സി 
രജിസ്ട്രേഷൻ ആകുന്നു . 

- ദർ ഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാ യിരിക്കും. കൂടു തൽ 
വിവരങ്ങൾക്ക് ഈ ആഫീസിൽ നിന്നും പ്രവർത്തിദിവസങ്ങളിൽ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


27,000 


14 282 / ഇഇ / 2007-08 -മുരിക്കാശ്ശേരി തേക്കിൻതണ്ട് 

രാജപുരം റോഡിൽ തകർന്ന ഉപരിതലത്തിൽ 
അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ - രൂപ 9,00, 000 22,500 


( ഒപ്പ്) 


31,500 


ഇടുക്കി. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


15 283/ ഇഇ / 2007 - 08 - തൊടുപുഴ പുളിയൻമല 

റോഡിൽ കി. മീ. 86/ 500 മുതൽ 88 / 000 വരെ 
20 മി . മീ . ഘനത്തിൽ ചിപ്പിംഗ് കാർപ്പറ്റ് 

ചെയ്യുക -രൂപ 12 ,60,000 
16 284 / ഇ ഇ / 2 0 07 - 08 - ചെറു വ ള്ളി ക്കു ളം 

കണ യ ക വ യൽ റോഡിൽ കി . മീ . 1/ 900 - ൽ 
തകർന്ന ഭാഗത്ത് താങ്ങുഭിത്തി നിർമ്മാണം - 
രൂപ 13 ,50 , 000 


ദർഘാസ് പരസ്യം 


[ 05/ 2007 - 08] 


33 ,750 


നമ്പർ ഇ .എൽ.റ്റി.എൻ. 6 /2007 - 08. 


2008 ജനുവരി 28. 


17 285 / ഇഇ/ 2007 - 08 - തൊടുപുഴ-പുളിയൻമല 

റോഡിൽ 61 -ാം കി. മീ . യിൽ തകർന്ന ഭാഗത്ത് 
താങ്ങുഭിത്തി നിർമ്മാണം - രൂപ 13,50,000 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, വൈദ്യുതി വിഭാഗം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് 


| 33 ,750 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി 1/ ടി .എൻ/ 6/ 2007 - 08. 


2008 ജനുവരി 21 . 


വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള " സി ക്ലാസും 
അതിനുമുകളിലുള്ള ഇലക്ട്രിക്കൽ കരാറുകാരിൽ നിന്നും 
26- 2 -2008 വൈകുന്നേരം 4 മണി വരെ മത്സരസ്വഭാവമുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
അന്നേദിവസം വൈകുന്നേരം 4.30 - ന് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടുന്നതാണ്. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 
രൂപ് 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കെട്ടിട വിഭാഗം, കോഴിക്കോട് താഴെ പറയുന്ന ക്രമനമ്പർ 1 
മുതൽ 7 വരെയും കമനമ്പർ 8 മുതൽ 16 വരെയും ഉള്ള 
പ്രവൃത്തികൾക്ക് യഥാക്രമം 20 - 2- 2008 - നും 22 - 2- 2008- നും 
വൈകുന്നേരം 4 മണി വരെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
ദർഘാസുകൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാസുകൾ 
അതാതുദിവസം 4.30 മണിക്ക് തുറക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങൾ ക്രമനമ്പർ 1 മുതൽ 7 വരെയുള്ളത് 19- 2 -2008 - നും 
ക്രമനമ്പർ 8 മുതൽ 16 വരെയുള്ളത് 21- 2 - 2008 - നും ഉച്ചയ്ക്ക് 
1 മണിവരെ കൊടുക്കുന്നതായിരിക്കും. 


- 1 


350 


350 


ക്രമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
- ദ്രവ്യം 
രൂപ് 


350 


350 


( 1) 


150 


5 


- ഗവൺമെന്റ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ്, 

കോഴിക്കോട്- വനിതാ ഹോസ്റ്റലിന്റെ താഴെ 
നില , ഒന്നാം നില , ടോയ്ലെറ്റ് മുതലായവ 
യുടെ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവൃത്തി 
കളും സെപ്റ്റിക് ടാങ്കിന്റെ നിർമ്മാണവും 
രൂപ 4. 96 ലക്ഷം 


150 


12 , 400 


-മഞ്ചേരി സബ് ജയിലിലെ ഇലക്ട്രിക്കൽ 
സംവിധാനങ്ങളുടെ ( അടുക്കള ഭാഗത്തെ) 
പുനരുദ്ധാരണം- രൂപ 13, 030 

- 
2 ടി ( പുതിയ ബ്ലോക്ക്) ഇലക്ട്രിക്കൽ സംവിധാന 

ങ്ങളുടെ പുനരുദ്ധാരണം- രൂപ 12,891 - 
3 ടി (പഴയ ബ്ലോക്ക്) ഇലക്ട്രിക്കൽ സംവിധാന 

ങ്ങളുടെ പുനരുദ്ധാരണം -രൂപ 12,790 - 
മലപ്പുറം സിവിൽ സ്റ്റേഷൻ കാമ്പസ്സിലെ 
ഇൻഫർമേഷൻ ഓഫീസിന്മുന്നിലുള്ള 
എൽ.ടി. പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കൽ - 
രൂപ 4, 546 
പൊന്നാനി മിനി സിവിൽ സ്റ്റേഷനിലെ 
കോമൺ ലൈറ്റ്, ഫാൻ ( ഗ്രൗണ്ട് ഫ്ളാർ, 
പോർച്ച്) എന്നിവയുടെ അടിയന്തിര അറ്റകുറ്റ 
പണികൾ രൂപ 5, 716 
മലപ്പുറം സിവിൽ സ്റ്റേഷൻ കാമ്പസ്സിലെ 
ഇൻഫർമേഷൻ ഓഫീസിനു മുന്നിലുള്ള 
മാറ്റിവച്ച് പോസ്റ്റിൽ നിന്നും വിവിധ ഓഫീസു 
കളിലേക്ക് സർവ്വീസ് കണക്ഷൻ കൊടുക്കൽ - 
രൂപ 5,106 

- 
അരീക്കോട് എ . എസ്. പി . ക്യാമ്പിലുള്ള 
എൻ. ജി. ഒ. ക്വാർട്ടേഴ്സിലെ ( No. 204/ B ) 
ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെ അടിയന്തിര 

പുനർ വൈദ്യുതീകരണം- രൂപ 14,543 - 
- 8 തിരൂർ മുൻസിഫ് കോടതിയിലെ അഡീഷണൽ 

റൂമിന്റെ വൈദ്യുതീകരണം - രൂപ 12,770 
തിരൂർ റസ്റ്റ്ഹൗസിലെ എ . പി. പി. ഓഫീസ്, 
പഴയ വാച്ച്മാൻ റൂം എന്നിവയുടെ വൈദ്യുതീ 
കരണവും പുനരുദ്ധാരണ പ്രവൃത്തികളും 
രൂപ 12 ,370 


കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതിക് 
മെഡിക്കൽ കോളേജ്, ലേഡീസ് ഹോസ്റ്റലിന്റെ 

ഡൈനിങ്ങ് ഹാളിന് മുകളിൽ മുറികളുടെ 
നിർമ്മാണം- രൂപ 4 ലക്ഷം 


10, 000 


150 


3 


കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനു 
ബന്ധിച്ച് ഫിസിയോളജി ലക്ചറർ ഹാളിന്റെ 
പുനരുദ്ധാരണവും എ . സി. ഷീറ്റ് മേൽക്കൂര 
നിർമ്മാണവും- രൂപ 7.50 ലക്ഷം 

| 18 ,750 


400 


4 


350 


- പട്ടികജാതി വികസന വകുപ്പ്, തിരുത്തിയാട് 
ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റ 
ലിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ 
രൂപ 11.80 ലക്ഷം 


29 ,500 


350 


സാമൂഹ്യക്ഷേമ വകുപ്പ്, ജുവനൈൽ ഹോം , 
കോഴിക്കോട്, നിലവിലുള്ള കോമ്പൗണ്ട് വാളിന് 
മുകളിൽ ഇരുമ്പ് വേലി നിർമ്മാണം 
രൂപ 8.50 ലക്ഷം 

| 21,250 


6 


പ്രവർത്തി തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 4, 5, 6, 
ഇവയ്ക്ക് 3 ദിവസം, മറ്റുള്ളവയ്ക്ക് 7 ദിവസം. 

- ദർഘാസുകളിൽ പങ്കെടുക്കുവാൻ യോഗ്യതയുള്ള 
കരാറുകാർ 26 - 2 - 2008 - ന് 1 മണിക്ക് മുൻപായി ദർഘാസ് 
പ്രമാണങ്ങൾക്കായി ഈ ഓഫീസിൽ അപേക്ഷിക്കേണ്ടതാണ്. 
ദർഘാസ് സംബന്ധമായ മറ്റെല്ലാ വിവരങ്ങളും ഈ ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ 
മറ്റെല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 

- ( ഒപ്പ്) 
മലപ്പുറം. 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് - 
ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിനോടനുബന്ധിച്ച് 
ഗാരേജ് നിർമ്മാണം - രൂപ 13.70 ലക്ഷം 34,250 


ആരോഗ്യവകുപ്പ്, കോഴിക്കോട്- ഗവൺമെന്റ് 
നഴ്സിങ്ങ്സ്കൂളിൽ പ്രാക്ടീസിങ്ങ് ലാബ്, 
ന്യൂട്രീഷൻ ലാബ് എന്നിവയുടെ നിർമ്മാണം - 
രൂപ 5.28 ലക്ഷം 


13 , 200 


- (1) 


( 2) 


(3 ) 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഡി.1/ ടി. എൻ./ 2/ 2008. 


2008 ജനുവരി 25. 


- 8 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപ്രതി 

യിലെ ഒ. പി . ബ്ലോക്ക് എ . ബി . സി. യുടെ 
2007 -08- ലെ വാർഷിക അറ്റകുറ്റപ്പണികൾ 
രൂപ 2.43 ലക്ഷം 


6 ,100 


- 9 ടി എ . ബി. സി . ഡി ബ്ലോക്കിന്റെ ടി 

- രൂപ 6. 53 ലക്ഷം 


16 ,350 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി കോഴിക്കോട് കെട്ടിട ഉപ 
വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ താഴെ 
പറയുന്ന 1 മുതൽ 12 വരെ പ്രവൃത്തികൾക്ക് 26 - 2 - 2008 
വൈകു ന്നേരം 4 മണി വരെയും 13 മുതൽ 17 വരെ 
പ്രവൃത്തികൾക്ക് 4 - 3 - 2008 വൈകുന്നേരം 4 മണി വരെയും 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അതാതു 
ദിവസം 4 .30 - ന് തുറക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
1 മുതൽ 12 വരെ പ്രവൃത്തികൾക്ക് 25 - 2- 2008 ഉച്ചക്ക് 1 മണി 
വരെയും 13 മുതൽ 17 വരെ പ്രവൃത്തികൾക്ക് 3- 3-2008, 1 മണി 
വരെയും കൊടുക്കുന്നതായിരിക്കും. 


10 


എം . എൽ. എ . യുടെ പ്രത്യേക വികസന 
ഫണ്ട് 2006 - 07 - കോഴിക്കോട് കോർപ്പറേഷ 
നിലെ കപ്പക്കൽ ഗവൺമെന്റ് എൽ. പി . 
സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മാണം (പുനർ 
ദർഘാസ്) രൂപ 2.25 ലക്ഷം 


5 , 650 


11 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


പ്രവ്യത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

(2 ) 


- രൂപ 


- (1) 


കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനു 
ബന്ധിച്ച് ഐ . എം . സി . എച്ച്. ബ്ലോക്ക് 
" എ -യുടെ 2007 -08 ലെ വാർഷിക അറ്റകുറ്റ 
പണികൾ - രൂപ 2.24 ലക്ഷം 

5, 600 
12 ടി ബ്ലോക്ക് " ഡി യുടെ 2007 - 08 - ലെ വാർഷിക 
അറ്റകുറ്റപ്പണികൾ - രൂപ 2.12 ലക്ഷം 

5 , 300 
13 കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ‘ എ ’ 

മുതൽ " ജി വരെയുള്ള ബ്ലോക്കിന്റെ 2007 -08- ലെ 
- വാർഷിക അറ്റകുറ്റപണികൾ - രൂപ 4.00 ലക്ഷം 10 ,000 
14 ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചേഴ്സ്, 

കോഴിക്കോട് പഴയ കെട്ടിടത്തിന്റെ നവീകരണ 
പ്രവൃത്തികൾ - രൂപ 5 ലക്ഷം 

12 ,500 
15 കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

ആശുപ്രതിയോടനുബന്ധിച്ചുള്ള എ . ആർ. ടി. 
ക്ലിനിക്കിന്റെ നവീകരണ പ്രവൃത്തികൾ 
രൂപ 4.45 ലക്ഷം 

11, 150 


3 


1 കോഴിക്കോട് കോർട്ട് കോംപ്ലക്സിലുള്ള 

പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർആഫീസിന് 
അടിയന്തിര ചോർച്ച നിവാരണ പ്രവൃത്തികൾ - 
രൂപ 1,55,000 

3 , 900 
- കോഴിക്കോട് കോർട്ട് കോംപ്ലക്സിലെ പഴയ 

ബ്ലോക്കിലെ റിക്കാർഡ്മുറിക്ക് ടി -- രൂപ 1,96,000 4,900 
- ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ( ഗേൾസ്) 

കോഴിക്കോട് അഴുക്കുവെള്ളം ഒഴുക്കിക്കളയുന്ന 
തിനുള്ള ഓവ് ചാല്, ടാങ്ക്, വർക്ക് ഏരിയക്ക് 

ഷീറ്റിടൽ മുതലായ പ്രവൃത്തികൾ - രൂപ 2,85,000 7,150 
4 കോഴിക്കോട് വെസ്റ്റ്ഹിൽ ബാരക്സസിലുള്ള 
എൻ. സി . സി . ഗ്രൂപ്പ് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ 
കേടു വന്ന വാതിലുകൾ മാറ്റി വയ്ക്കുന്ന 
പ്രവൃത്തികൾ - രൂപ 30,000 
5 കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് 
ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിലെ ലൈബറി ബ്ലോക്കിന് 
ടോയിലറ്റ്ഉണ്ടാക്കുന്ന പ്രവൃത്തികളും, വെള്ളവലി, 

പെയിന്റിംഗ് തുടങ്ങിയ പ്രവൃത്തികളും --രൂപ 68,029 1,750 
6 കോഴിക്കോട് ഗവൺമെന്റ് ആർട്ട്സ് ആന്റ് 

സയൻസ് കോളേജിന്റെ താഴത്തെ നിലയിലെ 
പ്രധാന ബ്ലോക്കിന് അടിയന്തിര ചോർച്ച 
നിവാരണ പ്രവൃത്തി- രൂപ 96, 713 

2 , 450 
- കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും 
ആശുപത്രിയോടനുബന്ധിച്ചുള്ള ഐ . പി. ഡി. 
ബിൽഡിംഗിന്റെ മൂന്ന് മുറികളിൽ ഫുഡ് 
ഇൻസ്പെക്ടർ സർക്കിൾ ആഫീസിനുവേണ്ടി 
നവീകരണ പ്രവൃത്തികൾ - രൂപ 2,97,297 

7 ,450 


16 എം . എൽ. എ . യുടെ പ്രത്യേക വികസന 

ഫണ്ട് 2006 - 07 - കോഴിക്കോട് ഗവണ്മെന്റ് 
- എ . ടി . എ . യിൽ വർക്ക് ഷോപ്പ് 
ബിൽഡിംഗിന്റെ നിർമ്മാണം- രൂപ 8 ലക്ഷം 20,000 


750 


ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമനമ്പർ 3, 4, 5, 6, 9, 16 
ഇവയ്ക്ക് രൂപ 70 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 

നിർമ്മാണ കാലാവധി - ക്രമനമ്പർ 1- ന് 45 ദിവസം, 
ക്രമനമ്പർ 5, 15 ഇവയ്ക്ക് 2 മാസം, ക്രമനമ്പർ 3, 6, 7, 10 , 
14 ഇവയ്ക്ക് 3 മാസം, ക്രമനമ്പർ 2, 4, 16 ഇവയ്ക്ക് 4 മാസം, 
ക്രമനമ്പർ 8, 9, 11 , 12 , 13 ഇവയ്ക്ക് 31- 3 - 2008. 


കരാറുകാരുടെ യോഗ്യത - ക്രമനമ്പർ 8, 10 , 11, 12 
ഇവയ്ക്ക് " ഡി ക്ലാസ്, മറ്റുള്ളവയ്ക്ക് " സി ക്ലാസ്. 


- ദർഘാസ് സംബന്ധിച്ച എല്ലാ നിബന്ധനകളും 
മേൽപ്രവൃത്തികൾക്കും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അറിയാവുന്നതാണ്. 


8 കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ താഴത്തെ 

നില യിലെ ബി ബ്ലോക്കിലുള്ള വേങ്ങേരി 
വില്ലേജ് ആഫീസിന് പാർട്ടിഷ്യൻ ഉണ്ടാക്കുന്ന 
പ്രവൃത്തികൾ - രൂപ 68, 802 


( ഒപ്പ്) 
കോഴിക്കോട്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
Gaz . No. 7 / 2008/DTP. (PWD ) 


1,750 


( 2 ) 


( 3) 


മുദ്രവച്ച കവറുകളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള കരാറുകാരിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 
വൈകുന്നേരം 4.00 മണി വരെ ദർഘാസുകൾ സമർപ്പിക്കാവു 
ന്നതും അന്നേ ദിവസം 4.30 മണിക്ക് അവ തുറക്കുന്നതുമാണ്. 


1, 750 


9 കോഴി ക്കോട് സിവിൽ സ്റ്റേഷനിലെ സി 

ബ്ലോക്കിലെ നാലാം നിലയിലെ സ്പെഷ്യൽ 
തഹശീൽദാർ ആഫീസിന്റെ കോമൺ ടോയ്ലറ്റിന് 

പരിഷ്കരണ പ്രവൃത്തികൾ - രൂപ 69,018 
10 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിട്ടുള്ള 

കോഴി ക്കോട് സിവിൽ സ്റ്റേഷ നിലെ ആന്റി 
ഡിസാസ്റ്റർ റിലീഫ് സെന്ററിന്റെ കേടുവന്ന മതിൽ 
നന്നാക്കുന്ന പ്രവൃത്തികൾ - രൂപ 68,651 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


രൂപ് 


1 ,750 


ഉപരിതലം പുതുക്കൽ 


11 കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ഡി ബ്ലോക്കിന് 

അടിയന്തിര ചോർച്ച നിവാരണ പ്രവൃത്തികൾ - 
രൂപ് 1,00 ,000 


| 2 , 500 


- 1 മുട്ടിൽ- മേപ്പാടി റോഡ് കി . മീ . 9 / 9900 മുതൽ 

11/ 00 വരെ അഭിവൃദ്ധിപ്പെടുത്തലുംഉപരിതലം 

പുതുക്കലും - രൂപ 15,00,000 
2 മുട്ടിൽ- മേപ്പാടി റോഡ് കി. മീ . 11/ 00 മുതൽ 

11/ 830 വരെ ടി - രൂപ 15,00,000 


37,500 


12 ഹെൽത്ത് സർവ്വീസ് ഡിപ്പാർട്ട്മെന്റ് കോഴിക്കോട് 

ഗവൺമെന്റ് സ്കൂൾഓഫ്നഴ്സിംഗിന്റെ സ്റ്റാഫ് 
റൂമിന് പ്രത്യേക കാബിൻ ഉണ്ടാക്കുന്ന 
പ്രവൃത്തികൾ -രൂപ 2,71,224 


37,500 


6, 800 


- പുനർ ദർഘാസ് 


കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ 
ഒന്നാം നിലയിലെ സ്റ്റാഫ് റൂം ടോയ്ലറ്റിന് 
അടിയന്തിര പ്രവൃത്തികൾ -- രൂപ 70,000 


3 കണിയാംബറ്റ- മീനങ്ങാടി റോഡ് കി. മീ . 7 / 00 നും 

8 / 3 0 0 ഇ ട യിൽ ചിപ്പിംഗ് കാർ പെറ്റ് - 
രൂപ 12, 00, 000 


1,750 


30, 000 


14 


കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ 
താഴത്തെ നിലയിലെ സ്റ്റാഫ് റൂം ടോയ്ലറ്റിന് 
അടിയന്തിര പ്രവൃത്തികൾ - രൂപ 70,000 


ദർഘാസ് പ്രമാണങ്ങളുടെ വില - രൂപ 700 + വി . നി . 


1 , 750 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 20- 2-2008 ഉച്ചക്ക് 1 മണി വരെ. 


15 കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ 

പുരു ഷ ന്മാ രുടെ ടോയ്ലറ്റ് ബ്ലോക്കിൽ 
അടിയന്തിര പ്രവൃത്തികൾ - രൂപ 70,000 


1,750 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 20 - 2- 2008 വൈകുന്നേരം 4 മണി വരെ. 


16 കോഴിക്കോട് വനിതാ പോളിടെക്നിക്കിലെ 

തെക്കു ഭാഗത്തുള്ള അടുക്കള ബ്ലോക്കിന് 
അടിയന്തിര പ്രവൃത്തികൾ - രൂപ 70,000 


കരാറുകാരുടെ വിഭാഗം - " സി യും ഉപരിയും. 


1,750 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 


17 കോഴിക്കോട് വനിതാ പോളിടെക്നിക്കിലെ 

വടക്കു ഭാഗത്തുള്ള അടുക്കള ബ്ലോക്കിന് 
അടിയന്തിര പ്രവൃത്തികൾ - രൂപ 70 ,000 


1,750 


ദർഘാസ് ഫോറങ്ങൾ വയനാട് നിരത്തുകൾ വിഭാഗം 
എക്സിക്യൂട്ടീവ് എൻജിനീയറുടെ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് ദർഘാസ് ഫോറത്തിന്റെ 
വില പണമായോ മണിയോർഡർ ആയോ അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ നമ്പർ 4 - ന് 
രൂപ 150 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 

- പ്രവൃത്തി തീരേണ്ട സമയം - - ക്രമ നമ്പർ 3, 7, 12 - ന് 2 
മാസം, മറ്റുള്ളവയ്ക്ക് 1 മാസം. 

ദർഘാസ് സംബന്ധിച്ച നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
മേൽ പറഞ്ഞ പ്രവൃത്തികൾക്ക് ബാധകമായിരിക്കുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


- ജോലിക്കു വേണ്ടി സമർപ്പിക്കുന്ന ദർഘാസ് സഹിതം 
നിർദ്ദേശിക്കപ്പെട്ട നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എൻജിനീയറുടെ 
പേരിൽ ഈടു നൽകി ദർഘാസിന്റെ കൂടെ അടക്കം ചെയ്യേണ്ട 
താണ്. 


- ദർഘാ സ് സമർപ്പിക്കുന്ന കരാ റു കാർ ദർഘാസ് 
സഹിതം നിർദ്ദിഷ്ട ഫോറത്തിലുള്ള ഒരു പ്രാഥമിക കരാർ 50 
രൂപയുടെമുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് അടക്കം 
ചെയ്യേണ്ടതാണ്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ. 


കോഴിക്കോട്. 


ദർഘാസ് പരസ്യം 


-- ദർ ഘാസുകളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാ യിരിക്കും. കൂടു തൽ 
വി വ ര ങ്ങ ൾ ഈ ഓഫീസിൽ നിന്നും അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


നമ്പർ എച്ച്. ഡി. ടെണ്ടർ/ 18 / 2007. 

2008 ജനുവരി 30. - 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എൻജിനീയർ, 
പി. ഡബ്ളിയു . ഡി. നിരത്തുകൾ വിഭാഗം, വയനാട് ഡിവിഷൻ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പ്രവൃത്തിയുടെ പേരെഴുതി 


വയനാട്, 
കല്പറ്റ നോർത്ത്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എൻജിനീയർ. 


